Regn . No. KERBIL / 2012/45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV ( N )/ 634/ 2012 -14 


GOVERN 


കര 


ാർ .. 


ള സർക് 


WMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 | 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 നവംബർ 25 
25th November 2014 

1190 വ്യശ്ചികം 9 
9th Vrischikam 1190 


നമ്പർ 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


1936 അഗഹായനം 4 
4th Agrahayana 1936 


PART III 
Medical Education Department 


ദർഘാസ് പരസ്യം 

ദർഘാസ് നമ്പർ - S5/4195/14/PWD /IMCH. 
നമ്പർ എസ്5/ 4195/ പി. ഡബ്ലു . ഡി./ ഐ . എം . സി.എച്ച്. 

അടങ്കൽ തുക - 2,50, 000. 
2014 ഒക്ടോബർ 25. 

നിരതദ്രവ്യം - 1 %. 
- കോഴി ക്കോട് മെഡിക്കൽ കോളേജ് മാതൃ - ശിശു 
സംരക്ഷണ കേന്ദ്ര ത്തിനു മുന്നിലെ ഇന്റർലോക്ക് ( ഫ്ളോർ ദർഘാസ് ഫോറത്തിന്റെ വില : 
ടൈൽസ്) പുനഃസ്ഥാപിക്കുന്നതിന് നിശ്ചിത ഫോറത്തിൽ 

അസൽ - 573. 
മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു (സ്ഥലം സന്ദർശിച്ച് 
തുക രേഖപ്പെടുത്തേണ്ടതാണ്). ദർഘാസ് അടക്കം ചെയ്യുന്ന 

പകർപ്പ് - 286. 
കവറിന് മുകളിൽ ദർഘാസ് നമ്പർ എഴുതേണ്ടതും സൂപ്രണ്ട്, 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
മാതൃ - ശിശു സംരക്ഷണ കേന്ദ്രം, കോഴിക്കോട്- 8, കേരളം എന്ന 

സമയവും 9 -12- 2014, 3 മണി. 
വിലാസത്തിൽ അയച്ചിരിക്കേണ്ടതുമാണ്. ദർഘാസുകൾ താഴെ 
ചേർത്തിട്ടുള്ള തീയതിയിലും സമയത്തും അപ്പോൾ ഹാജരായി 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
ട്ടുള്ള ദർഘാസ് സമർപ്പിച്ചവരുടെയോ അവർ ചുമതലപ്പെടുത്തി സമയവും 10 - 12 - 2014, 5 മണി. 
യിട്ടുള്ള ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 11 - 12 - 2014 -ാം 
തീയതി 11 മണിക്ക് തുറ ക്കു ന്ന താ ണ് . വൈകിക്കിട്ടുന്ന 

- ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 

11- 12 - 2014 , 11 മണി. 
ദർഘാസുകൾ സമർപ്പിക്കുവാൻ താൽപ്പര്യമുള്ളവർ - ദർഘാസ് നിരക്ക് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി 
ഐ . എം . സി .എച്ച്. ആഫീസിൽ അപേക്ഷിക്കു ന്ന പക്ഷം - 31- 12 - 2015 . 
ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന 
പ്രകാരം തുക അടച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 

-- കൂടു തൽ വിവ ര ങ്ങ ൾ പ്രവൃത്തി സമയത്ത് ഈ 
കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ചെക്കുകൾ, പോസ്റ്റേജ് സ്റ്റാമ്പ്, 

ആഫീസിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ടെണ്ടർ 
ഡാഫ്റ്റ് എന്നിവ ദർഘാസ് ഫോറത്തിന്റെ വില യായി 

നട പടികൾ മുന്നറിയിപ്പില്ലാതെ നീട്ടിവെ യ്ക്കു ന്ന തി നോ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറം വി . പി . പി. ആയി നിർത്തിവയ്ക്കു ന്ന തിനോ ഉള്ള അധികാരം സൂപ ണ്ടിൽ 
അയയ്ക്കുന്നതല്ല . 

നിക്ഷിപ്തമാണ്. 
429 


24 


KERALA GAZETTE 


(PART III 


The tender form are not transferable . Cheques , 
Postage stamps , drafts etc . will not be accepted towards 
the cost of tender forms. Tender forms will not be send by 
V . P. P. Tender should be accompanied by EMD amounting 
to 1 % (Rounded to next 1 Rupee ) of the total cost of 
articles tendered for. The tenders not accompanied by 
sufficient EMD will not be entertained . 


Tender No. — S5 /4195 / 14 /PWD / IMCH . 


Approximate Cost — ^ 2,50 ,000 


No. S5 /4195 /14 /PWD /IMCH . 

25th October 2014 . 
Sealed tenders are invited for reaffixing interlock floor 
tiles of front yard interlock , IMCH compound including 
stacking tiles for reusing , laying using additional baby jelly 
and leveling with motor. List of item can be had from the 
office of undersigned during office hours any working 
days. Envelope containing tenders should be superscribed 
with tender numbers or indicated in the statements below 
and should be addressed to the Superintendent, IMCH , 
Medical College , Calicut - 8 , Kerala . Tender must be 
submitted in sealed cover. Tender will be opened on 
11 - 12 - 2014 , 11 a .m . in the presence of such of the tenderers 
or their authorized persons who may be present at that 
time. Late tenders will not be accepted . 

Intending tenderers may on application to the 
Superintendent, IMCH , Medical College , Calicut, Kerala 
will obtain the requisite tender form in which the tenders 
should be submitted . 

Application for tender forms should be accompanied 
by the cash remittance as noted below for a set of tender 
forms in which will not be refunded under any circum 
stances . 

The tenderers should be undertake the responsibility 
to visit the place and to quote the M (meter square ) rate 
for stacking tiles for reusing , laying using additional baby 
jelly and leveling with motor accordingly with all cost 
including materials, water requirements etc. and finish the 
work . Minimum guarantee of work should be 1 year. 


Cost of tender form : 

Original — \ 573. 
Duplicate — \ 28 . 

By post - ` 623. 
Closing date and time of sale of tender forms — 
9- 12 - 2014 , 3 p.m . 

Last date and time of receipt of tender forms , 
10 - 12 - 2014 , 5 p.m . 

Date up to which rates are to be firm — 31- 12 -2015 . 

Further details can be had from the office of the 
undersigned during office hours on any working day . 


Institute of Maternal and 
Child Health , Kozhikode. 


(Sd .) 
Superintendent. 


430 


